Kerala Gazette No . 6 dated 9th February 2010 . 
PART I 


Section iji 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- എ ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 25417 ലെഗ്. എ1/ 2007 / നിയമം 


2008 ഡിസംബർ 19 
തിരുവനന്തപുരം, 

1930 അഗഹായനം 28. 


കേരള സംസ്ഥാന നിയമസഭയുടെ താഴെപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു. നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2008 ഡിസംബർ 17 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെഉത്തരവിൻ പ്രകാരം, 


കെ . ജോൺ ബ്രിട്ടോ, 
നിയമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


G , 342 / 09 / Kannur. 


2008 - ലെ 31 -ാം ആക്റ്റ് 


2008 - ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ 

( ഭേദഗതി) ആക്റ്റ് 


1951- ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ 
- ആക്റ്റും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും 

വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ആക്റ്റ് 


പീഠിക . - 1951- ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ ആക്റ്റം 
അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ഇതിനുശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി 
വീണ്ടും ഭേദഗതി ചെയ്യുന്നത്യുക്തമായിരിക്കുകയാൽ; 

- ഭാരത റിപ്പബ്ലിക്കിന്റെ അമ്പത്തിഒമ്പതാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു . - 
- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - (1) ഈ ആക്റ്റിന് 2008 - ലെ മദ്രാസ് ഹിന്ദുമത 
ധർമ്മ എൻഡോവ്മെന്റുകൾ ( ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാം. 


(2 ) ഇത്2008 ജനുവരി 9 -ാം തീയതി പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേ 
ണ്ടതാണ്. 


- 2. 6-ാം വകുപ്പിന്റെ ഭേദഗതി. - 1951- ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റ 
കൾ ആക്ടിലെ ( 1951- ലെ XIX -ാം മദ്രാസ്ആക്റ്റ്) ( ഇതിനുശേഷം പ്രധാന ആക്ട്എന്നാണ് 
പരാമർശിക്കപ്പെടുക ) 6 -ാം വകുപ്പിൽ, - 


- ( 1) ( 2) -ാം ഖണ്ഡത്തിനുപകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത് - 


- “( 2) “അസിസ്റ്റന്റ് കമ്മീഷണർ എന്നാൽ 8 സി വകുപ്പിന്റെ (4) -ാം ഉപവകുപ്പ് 
പ്രകാരം നിയമിക്കപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർഎന്നർത്ഥമാകുന്നു ; 

- (2) (3) -ാം ഖണ്ഡത്തിനുപകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത് 


- ""(3) “ ബോർഡ് എന്നാൽ XI -ാം അദ്ധ്യായത്തിന്റെആവശ്യങ്ങൾക്കൊഴികെ, 
ഈ ആക്റ്റിന്റെ 7 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട ബോർഡ് 
എന്നർത്ഥമാകുന്നു ; 

- (3 ) ( 5) -ാം ഖണ്ഡത്തിനുപകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത്: 

- “( 5) “കമ്മീഷണർ ” എന്നാൽ 8സി വകുപ്പ് (1) -ാം ഉപവകുപ്പ് പ്രകാരം 
നിയമിക്കപ്പെട്ട കമ്മീഷണർ എന്നർത്ഥമാകുന്നു ; 

- ( 4 ) ( 7 ) -ാം ഖണ്ഡത്തിനുപകരം താഴെപ്പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, 
അതായത് - 

"(7) “ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നാൽ സി വകുപ്പ്(4) -ാം ഉപവകുപ്പ് പ്രകാരം 
നിയമിക്കപ്പെട്ട ഡെപ്യൂട്ടികമ്മീഷണർഎന്നർത്ഥമാകുന്നു ; ; 

- ( 5) (9) -ാം ഖണ്ഡത്തിനുശേഷംതാഴെപ്പറയുന്ന ഖണ്ഡംകൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 

- "(9എ ) “മലബാർ പ്രദേശം” എന്നാൽ 1956 - ലെ സംസ്ഥാന പുനഃസംഘടനാ 
ആക്ടിന്റെ (1956 - ലെ 39 -ാം കേന്ദ്രആക്ട്) 5 -ാം വകുപ്പ്(2 ) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിരി 
ക്കുന്നമലബാർ ജില്ലയിൽ ഉൾപ്പെട്ട പ്രദേശം എന്നർത്ഥമാകുന്നു . . 

- 3. അദ്ധ്യായം II - ന്റെ ശീർഷകത്തിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ II -ാം അദ്ധ്യാ 
യത്തിന്റെ ശീർഷകത്തിലുള്ള “കമ്മീഷണറും മറ്റ് നിയന്ത്രണ അധികാരികളും ” എന്ന വാക്കു 
കൾക്ക് പകരം “ ബോർഡും അതിലെ ഉദ്യോഗസ്ഥരും” എന്ന വാക്കുകൾ ചേർക്കേ 
ണ്ടതാണ്. 


- 4. 7 -ാം വകുപ്പിനുപകരം പുതിയ വകുപ്പ് ചേർക്കൽ. പ്രധാന ആക്റ്റിലെ 7 -ാം 
വകുപ്പിനുപകരംതാഴെപ്പറയുന്ന വകുപ്പ്ചേർക്കേണ്ടതാണ്, അതായത്: 

"7. മലബാർ ദേവസ്വം ബോർഡിന്റെരൂപീകരണം. (1) 2008 - ലെ മദ്രാസ് ഹിന്ദു 
മത ധർമ്മ എൻഡോവ്മെന്റുകൾ ( ഭേദഗതി) ആക്റ്റ് പ്രാരംഭത്തിൽ വന്നതിനുശേഷം എത്രയും 
വേഗം സർക്കാർ ഗസറ്റ് വിജ്ഞാപനം വഴി “മലബാർ ദേവസ്വം ബോർഡ്” എന്ന പേരിൽ 
ഒരു ബോർഡ്രൂപീകരിക്കേണ്ടതാണ്. 

(2 ) ബോർഡ് ശാശ്വതമായ പിന്തുടർച്ചയുളളതും പൊതുമുദ്രയോടുകൂടിയതും, 
സ്ഥാവര ജംഗമ സ്വത്തുക്കൾ ആർജ്ജിക്കുന്നതിനും, കൈവശം വയ്ക്കുന്നതിനും, കയ്യൊഴി 
യുന്നതിനും, കരാറുകളിൽ ഏർപ്പെടുന്നതിനുംഉള്ള അധികാരത്തോടുകൂടിയതുമായ ഒരു 
ഏകാംഗീകൃത നികായം ആയിരിക്കുന്നതും, ബോർഡിന്റെ പേരിൽ വ്യവഹരിക്കുകയോ 
വ്യവഹരിക്കപ്പെടുകയോചെയ്യാവുന്നതുമാണ്. 


| ( 3 ) ബോർഡിൽ താഴെപ്പറയുന്ന ഒൻപത് ഹിന്ദു അംഗങ്ങൾ ഉണ്ടായിരി 
ക്കേണ്ടതാണ്, അതായത് 


( എ ) ഹിന്ദു മതത്തിലെ ഒരു ദാർശനികൻ; 
( ബി ) ഹിന്ദു മതത്തിലെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്; 


( സി ) 14 -ാം വകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെട്ട ഏതെങ്കിലും ക്ഷേത 
ഉപദേശക സമിതികളിലെ ഒരു അംഗം; 


( ഡി ) ഹിന്ദു ഭക്തി ഗാനങ്ങളിൽ നിപുണയായ ഒരു വനിത ; 
( ഇ ) പട്ടികജാതി സമുദായങ്ങളിൽ നിന്ന് ഒരു അംഗം; 
(എഫ്) പട്ടികഗോത്രവർഗ്ഗ സമുദായങ്ങളിൽ നിന്ന് ഒരു അംഗം; 
( ജി ) ഒരു വനിതാ അംഗം; 

(എച്ച്) രണ്ട്മറ്റ് അംഗങ്ങൾ. 
- വിശദീകരണം. ഈ വകുപ്പിന്റെ ആവശ്യത്തിലേക്കായി, “പട്ടിക ജാതികൾ ക്കും 
“ പട്ടികഗോത്ര വർഗ്ഗങ്ങൾ ക്കും ഭാരതത്തിന്റെഭരണഘടനയുടെ366 -ാം അനുച്ഛേദത്തിലെ 
(24)- ഉം (25)- ഉം ഖണ്ഡങ്ങളിൽ യഥാക്രമം അവയ്ക്ക്നൽകിയിരിക്കുന്നഅതേ അർത്ഥം 
കൊടുക്കേണ്ടതാണ്. 


- (4) 7ഐ വകുപ്പിൽ വ്യവസ്ഥ ചെയ്യുംപ്രകാരം ( എ ) മുതൽ (എഫ്) വരെ ഖണ്ഡ 
ങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള അംഗങ്ങളെ സംസ്ഥാന മന്ത്രിസഭയിലുള്ള ഹിന്ദുക്കൾ 
നാമനിർദ്ദേശം ചെയ്യേണ്ടതും ( ജി ) - യും (എച്ച്) - ഉം ഖണ്ഡങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള 
അംഗങ്ങളെ കേരള നിയമസഭയിലുള്ള ഹിന്ദു അംഗങ്ങൾ തെരഞ്ഞെടുക്കേണ്ടതുമാണ്. 


- ( 5) സംസ്ഥാന മന്ത്രിസഭയിലുള്ള ഹിന്ദുക്കൾ ബോർഡിലെ ഒരംഗത്തെ അതിന്റെ 
പ്രസിഡന്റായി നാമനിർദ്ദേശംചെയ്യേണ്ടതാണ്. 


(6 ) ബോർഡിന്റെ ആസ്ഥാനം കോഴിക്കോട് ആയിരിക്കേണ്ടതാണ്. 


(7 ) യഥാവിധി രൂപവൽക്കരിക്കപ്പെട്ട ഒരു ബോർഡിന്റെ അഭാവത്തിൽ, സർക്കാ 
രിന്, ഗസറ്റ് വിജ്ഞാപനം വഴി, ഹിന്ദുവായ ഒരു ഗവൺമെന്റ് സെക്രട്ടറിയെ മുഖ്യകമ്മീഷ 
ണറായി, ഈ ആക്റ്റിൻ കീഴിലുള്ള ബോർഡിന്റെ എല്ലാ അധികാരങ്ങളും വിനിയോഗിക്കു 
ന്നതിനും എല്ലാ കർത്തവ്യങ്ങളും നിർവ്വഹിക്കുന്നതിനുമായി നിയമിക്കാവുന്നതാണ്. . 

5. 7എ മുതൽ 7എൽ വരെയുള്ള പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർക്കൽ. -- പ്രധാന 
ആക്റ്റിലെ 7 -ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത് 


“7എ . അംഗങ്ങളുടെഔദ്യോഗിക കാലാവധി. (1) ബോർഡിലെ ഓരോ അംഗത്തിനും, 
അതതുസംഗതിപോലെ, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട തീയതി 
മുതൽ രണ്ട് വർഷ കാലയളവിലേക്ക്ഉദ്യോഗം വഹിക്കാനുള്ള അവകാശം ഉണ്ടായിരി 
ക്കുന്നതാണ്. 


- (2 ) തന്റെഔദ്യോഗിക കാലാവധി അവസാനിച്ചു എന്ന കാരണത്താൽ ബോർഡിലെ 
ഒരംഗമല്ലാതായിത്തീരുന്ന ഒരാളിന്,അദ്ദേഹം മറ്റു വിധത്തിൽ യോഗ്യനാണെങ്കിൽ, വീണ്ടും 
നാമനിർദ്ദേശം ചെയ്യപ്പെടാനോവീണ്ടും തെരഞ്ഞെടുക്കപ്പെടാനോ അർഹത ഉണ്ടായിരിക്കു 
ന്നതാണ്: 


- എന്നാൽ അങ്ങനെയുള്ള ഒരംഗത്തിന് തുടർച്ചയായുള്ള വീണ്ടും നാമനിർദ്ദേശ 
ത്തിനോ, വീണ്ടും തെരഞ്ഞെടുക്കപ്പെടലിനോ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 


7ബി. അംഗത്വത്തിനുള്ള യോഗ്യത . - ഒരാൾ ബോർഡിലെ അംഗമായി നാമനിർദ്ദേശം 
ചെയ്യപ്പെടുന്നതിനോ തെരഞ്ഞെടുക്കപ്പെടുന്നതിനോ യോഗ്യനാകണമെങ്കിൽ അയാൾ, - 

(i) മലബാർ പ്രദേശത്തിലെ ഒരു സ്ഥിരതാമസക്കാരനും; 


(ii ) ഹിന്ദുമതത്തിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നയാളും; 


( 111 ) ക്ഷേത്രാരാധനയിലെ ഒരു വിശ്വാസിയും; കൂടാതെ 

(iv ) പുരുഷ അംഗ ങ്ങ ളുടെ കാര്യത്തിൽ അമ്പത് വയസ്സും വനിതാ 
അംഗ ങ്ങ ളുടെ കാര്യത്തിൽ അറുപതു വയസ്സും പൂർത്തി യാ യതും; ആയി രി 
ക്കേണ്ടതുമാണ്. 

| 7സി. ഒരു അംഗത്തിന്റെ സത്യപ്രതിജ്ഞ . - തെരഞ്ഞെടുപ്പിനാലോ നാമനിർദ്ദേശ 
ത്താലോ ബോർഡിലെ ഒരു അംഗമാകുന്ന ഓരോ ആളും ഒരു അംഗമായിഔദ്യോഗിക 
പദവിയിൽ പ്രവേശിക്കുന്നതിനു മുൻപ് ബോർഡിലെ കമ്മീഷണർ മുമ്പാകെ താൻ ഹിന്ദു 
മതപരമായ ചടങ്ങുകളിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നയാളും ദൈവത്തിലും ക്ഷേത്രാരാധന 
യിലും വിശ്വാസമുള്ള ആളുമാണെന്ന് ഒരു പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. 


7ഡി. അംഗത്വത്തിനുള്ള അയോഗ്യത - നാമനിർദ്ദേശത്തിനാലോ തെരഞ്ഞെടുപ്പി 
നാലോ ബോർഡിലെ ഒരംഗമാകുന്നതിന്യാതൊരാളും; അയാൾ, - 


(1) ബുദ്ധിസ്ഥിരതയില്ലാത്തവനോ; അല്ലെങ്കിൽ 
( ii ) അവിമുക്ത നിർദ്ധനനോ;അല്ലെങ്കിൽ 

( iii ) സർക്കാരിന്റെയോ, ഒരു തദ്ദേശാധികാരസ്ഥാനത്തിന്റെയോ, ഒരു ദേവസ്വം 
ബോർഡിന്റെയോ ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നയാളോ ഒരു ജീവനക്കാരനോ; 
അല്ലെങ്കിൽ 


(iv ) ബോർഡിന്എന്തെങ്കിലും സാധനങ്ങൾനൽകുന്നതിനുവേണ്ടി നിലവിലുള്ള 
ഒരു കരാറിൽ താത്പര്യമുള്ള ആളോ ബോർഡിനുവേണ്ടിഎന്തെങ്കിലും പണി ചെയ്ത 
കൊണ്ടിരിക്കുന്നആളോ; അല്ലെങ്കിൽ 

(v ) സ്വഭാവദൂഷ്യം ഉൾപ്പെടുന്ന ഏതെങ്കിലും കുറ്റത്തിന് ഒരു ക്രിമിനൽ 
കോടതിയാൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലോ; അല്ലെങ്കിൽ 

( vi) പാർലമെന്റിലോ ഏതെങ്കിലും സംസ്ഥാന നിയമസഭയിലോ ഒരു തദ്ദേശ 
സ്വയംഭരണ സ്ഥാപനത്തിലോ ഒരംഗമായിരിക്കുകയോ, അല്ലെങ്കിൽ 


( vii ) ഒരു കോടതി ഉത്തരവുമൂലം ഏതെങ്കിലും ഔദ്യോഗിക സ്ഥാനം വഹി 
ക്കുന്നതിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയോ, അല്ലെങ്കിൽ 


( viii ) മദ്യത്തിന്റെ ഉല്പാദനം അല്ലെങ്കിൽ വില്പന വ്യവസായത്തിൽ ഏർപ്പെടു 
കയോചെയ്യുകയാണെങ്കിൽ, 


അയോഗ്യനാക്കപ്പെടുന്നതാണ്. 

| 7ഇ . അവിചാരിതമായിഉണ്ടാകുന്ന അയോഗ്യതകൾ. (1) തെരഞ്ഞെടുപ്പിനാലോ 
നാമനിർദ്ദേശത്തിനാലോ ബോർഡിലെ ഒരംഗമായ ഒരാൾ 7 ഡി വകുപ്പിലെ (i) മുതൽ ( viii ) 
വരെയുള്ളഖണ്ഡങ്ങളിൽ വിനിർദ്ദേശിച്ചിട്ടുളള അയോഗ്യതകളിൽ ഏതിനെങ്കിലും വിധേയ 
നാവുകയോ ബോർഡിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിഎന്തെങ്കിലും പ്രവർത്തിച്ചുവെന്നോ 
മതിയായ കാരണം കൂടാതെ തുടർച്ചയായിമൂന്ന് യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയോ 
ഹിന്ദുമതത്തിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നത് നിറുത്തിയെന്നോ സർക്കാരിന് ബോദ്ധ്യപ്പെ 
ടുന്നപക്ഷം, അതിന്ഉത്തരവുവഴി, അതിൽ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട്അങ്ങനെ 
യുള്ള അംഗത്തെഔദ്യോഗികസ്ഥാനത്തുനിന്നും നീക്കം ചെയ്യാവുന്നതാണ്. 


- എന്നാൽ ഒരംഗത്തെ തന്റെ നീക്കംചെയ്യലിനെതിരെ കാരണം കാണിക്കുവാൻ 
അദ്ദേഹത്തിന് ന്യായമായ ഒരവസരം നൽകാതെ, ഈ ഉപവകുപ്പ് പ്രകാരം നീക്കം ചെയ്യുവാൻ 
പാടുള്ളതല്ല . 


| (2 ) ഒരു ഹിന്ദുവിൽ നിന്നും ലഭിച്ച ഒരു പരാതിയിന്മേൽ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള 
രീതിയിൽ വിശദമായ ഒരന്വേഷണം നടത്തിയതിനുശേഷം തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യ 
ത്തിന്റെയോ, കഴിവില്ലായ്മയുടെയോ കാരണത്തിൻമേലും സർക്കാരിന് ബോർഡിലെ 
ഒരംഗത്തെതന്റെഔദ്യോഗികസ്ഥാനത്തുനിന്നും നീക്കം ചെയ്യാവുന്നതാണ്. 


വിശദീകരണം. -- മതസൗഹാർദ്ദം അപകടപ്പെടുത്താൻഉദ്ദേശിച്ചുകൊണ്ടുളളതോ 
അതിനു സാധ്യതയുളളതോ വിവിധ വിഭാഗം പൗരന്മാർക്കിടയിൽ ശത്രുതാമനോഭാവവും 
അല്ലെങ്കിൽ വിദ്വേഷം വളർത്താൻ ഉതകുന്നതോ ആയ ഏതെങ്കിലും പ്രവൃത്തിഒരംഗം ചെയ്യു 
കയാണെങ്കിൽ അയാൾ ഈ ഉപവകുപ്പിന്റെആവശ്യത്തിലേക്കായി പെരുമാറ്റ ദൂഷ്യത്തി 
നുള്ളകുറ്റക്കാരനായി കരുതപ്പെടേണ്ടതാണ്. 


7എഫ്. ഒരംഗത്തിന്റെ രാജി. - ബോർഡിലെ ഒരംഗത്തിന്, ദേവസ്വം വകുപ്പിന്റെ 
ചുമതല വഹിക്കുന്ന ഗവൺമെന്റ് സെക്രട്ടറിയെ സംബോധന ചെയ്ത് സ്വന്തം കൈപ്പട 
യിൽ എഴുതിക്കൊടുത്ത്തന്റെ അംഗത്വം രാജി വെയ്ക്കാവുന്നതും, രാജി സർക്കാർ സ്വീക 
രിക്കുന്ന തീയതിയിൽ പ്രാബല്യത്തിൽ വരുന്നതുമാണ്. 

7ജി. താൽക്കാലിക ഒഴിവുകൾ നികത്തൽ ബോർഡിലെ നാമനിർദ്ദേശം ചെയ്യപ്പെടു 
കയോ തെരഞ്ഞെടുക്കപ്പെടുകയോ ചെയ്ത ഒരംഗത്തിന്റെഔദ്യോഗികസ്ഥാനം, മരണം, 
രാജി, നീക്കം ചെയ്യൽഅല്ലെങ്കിൽ മറ്റുവിധത്തിൽ ഒഴിവ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാന 
ത്തേക്ക് ഈ ആക്റ്റിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ഒരു പുതിയ അംഗത്തെ, അതതു 
സംഗതിപോലെ, നാമനിർദ്ദേശം ചെയ്യുകയോ തെരഞ്ഞെടുക്കുകയോ ചെയ്യേണ്ടതും 
ഏതൊരംഗത്തിന്റെ ഒഴിവിലേക്കാണോതാൻ നാമനിർദ്ദേശം ചെയ്യപ്പെടുകയോ തെരഞ്ഞെടു 
ക്കപ്പെടുകയോചെയ്തത് ആ ഒഴിവ്ഉണ്ടാകാതിരുന്നെങ്കിൽ ആ അംഗം ഉദ്യോഗം വഹിക്കു 
മായിരുന്ന അത്രയും കാലത്തേക്ക്, അംഗമെന്ന നിലയിൽഔദ്യോഗികസ്ഥാനം വഹിക്കേ 
ണ്ടതാണ്. 


7എച്ച്. പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും ഓണറേറിയവും യാത്രാബത്ത 
കളും. - ബോർഡിലെ പ്രസിഡന്റിനും അംഗങ്ങൾക്കും മാസംതോറും യഥാക്രമം അയ്യായി 
രവും മൂവായിരത്തിഅഞ്ഞൂറും രൂപാ നിരക്കിലുളള ഓണറേറിയത്തിനും സർക്കാരിലെ 
ഒന്നാം ക്ലാസ്ഉദ്യോഗസ്ഥന്നൽകപ്പെടുന്ന യാത്രാബത്തയ്ക്കും അവകാശമുണ്ടായിരിക്കു 
ന്നതുംമറ്റെന്തെങ്കിലും വിശേഷാദായങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ അർഹതയുണ്ടായിരി 
ക്കുന്നതല്ലാത്തതുമാണ്. 

എന്നാൽ ഈ വകുപ്പിൽ അടങ്ങിയിരിക്കുന്നയാതൊന്നുംതന്നെ പ്രസിഡന്റിന് ഒരു 
വാഹനസൗകര്യം ഏർപ്പെടുത്തുന്നതിൽനിന്നും ബോർഡിനെ തടയുന്നതല്ല . 


7ഐ . ബോർഡിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമം - 
(1) ബോർഡിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനായി സംസ്ഥാന നിയമസഭയിലെ അംഗ 
ങ്ങൾക്കിടയിലെ ഹിന്ദുക്കളുടെ ഒരു യോഗം കേരള ഗവർണ്ണറുടെ അധികാരമുപയോഗിച്ച് 
ഗവർണ്ണർ ഇതിലേയ്ക്കായി അധികാരപ്പെടുത്തുന്നഏതെങ്കിലും ആൾഅദ്ദേഹം നിശ്ചയി 
ക്കാവുന്ന അങ്ങനെയുള്ള സമയത്തുംസ്ഥലത്തുംഅങ്ങനെയുള്ള തീയതിയിലും ഇതിലേ 
യ്ക്കായി യോഗം ചേരുന്നതിനായി വിളിച്ചുകൂട്ടേണ്ടതാണ്. 


- (2) യോഗത്തിൽ ആദ്ധ്യക്ഷം വഹിക്കുന്നതിന് ഗവർണ്ണർ നിയോഗിക്കുന്ന ആൾ 
II -ാം പട്ടികയിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള ചട്ടങ്ങൾക്കനുസൃതമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട 
താണ്. 

| 7ജെ. ബോർഡിന്റെ യോഗങ്ങൾ (1) പ്രസിഡന്റിന്റെ നിർദ്ദേശത്തിൻമേൽ ബോർഡ് 
സെക്രട്ടറി ബോർഡിന്റെ യോഗങ്ങൾ വിളിച്ചുകൂട്ടേണ്ടതാണ്. 


(2) ബോർഡിന്റെ യോഗങ്ങളിൽ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ അഭാവത്തിൽ, 
ഹാജരായിട്ടുള്ള അംഗങ്ങൾ അവർക്കിടയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരംഗം, ആദ്ധ്യക്ഷം 
വഹിക്കേണ്ടതാണ്. 

(3) ഒരു യോഗത്തിന്റെ ക്വാറം അഞ്ച്ആയിരിക്കേണ്ടതാണ്. 

(4) അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സംഗതിയിൽ, 
തീരുമാനങ്ങൾഭൂരിപക്ഷം വോട്ടുകൾ പ്രകാരം എടുക്കപ്പെടേണ്ടതും, വോട്ടുകൾ തുല്യമായി 
വിഭജിക്കപ്പെടുന്നിടത്ത് പ്രസിഡന്റിന് അല്ലെങ്കിൽ ആദ്ധ്യക്ഷം വഹിക്കുന്ന ആളിന് ഒരു 
കാസ്റ്റിംഗ് വോട്ട്ഉണ്ടായിരിക്കുന്നതും അത് വിനിയോഗിക്കപ്പെടേണ്ടതുമാണ്. 

- (5 ) സെക്രട്ടറി ഒരോ യോഗത്തിന്റെയും നടപടിക്രമങ്ങളുടെമിനിട്സ് ഈ ആവ 
ശ്യത്തിലേക്കായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ബുക്കിൽ സൂക്ഷിക്കേണ്ടതും അത് പ്രസിഡന്റും 
അല്ലെങ്കിൽ ആദ്ധ്യക്ഷം വഹിക്കുന്ന ആളും ആ യോഗത്തിൽ ഹാജരായ അംഗങ്ങളും ഒപ്പു 
വയ്ക്കേണ്ടതുമാണ്. 


| 7കെ. നടപടിക്രമങ്ങളുടെ സാധൂകരണം ബോർഡിന്റെയാതൊരു പ്രവൃത്തിയും അല്ലെ 
ങ്കിൽ നടപടികളും അതിന്റെ രൂപവൽക്കരണത്തിൽ എന്തെങ്കിലും ന്യൂനതയുണ്ട്എന്ന 
കാരണംകൊണ്ടു മാത്രമോ പ്രസിഡന്റോഏതെങ്കിലും അംഗമോഅയോഗ്യനായിരുന്നുവെന്നോ 
ഔദ്യോഗികസ്ഥാനം വഹിക്കുന്നത് അവസാനിച്ചെന്ന കാരണത്താലോ ബോർഡിന്റെ 
പ്രസിഡന്റിന്റെയോഏതെങ്കിലും അംഗത്തിന്റെയോഔദ്യോഗികസ്ഥാനത്തിൽഏതെങ്കിലും 
ഒഴി വു ണ്ടാ യിരുന്ന കാല യ ള വി ലാണ് അ ങ്ങ നെ യുള്ള പവ്യ ത്തിയും 
അല്ലെങ്കിൽ നടപടികളും ചെയ്തതെന്നോ എടുത്തതെന്നോഉള്ള കാരണങ്ങളാലോ 
അസാധുവായിത്തീരുന്നതല്ലെന്ന്കരുതപ്പെടേണ്ടതാണ്. 

7എൽ. ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ. ( 1) ബോർഡ് അതിന്റെ ശരിയായ 
പ്രവർത്തനത്തിനുവേണ്ടിമൂന്ന് അംഗങ്ങൾ വീതമുള്ളതാഴെപ്പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി 
കൾ രൂപവൽക്കരിക്കേണ്ടതാണ്, അതായത്: 


- (i ) ധന കാര്യത്തിന്റെയും വിഭവ സമാഹരണത്തിന്റെയും സ്റ്റാൻഡിംഗ് 
കമ്മിറ്റി. 

(ii ) മരാമത്തിന്റെയും വികസനത്തിന്റെയും പരിസ്ഥിതിയുടെയും സ്റ്റാൻഡിംഗ് 
കമ്മിറ്റി.. 

- ( iii ) ജീവനക്കാര്യത്തിന്റെയും ക്ഷേത്രകലകളുടെയും ഭക്തിനിർഭരമായ സേവന 
ത്തിന്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി. 

( 2) ബോർഡ്,ഓരോ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെയും ഒരു അംഗത്തിനെ അതിന്റെ 
ചെയർമാനായി നാമനിർദ്ദേശം ചെയ്യപ്പെടേണ്ടതും അദ്ദേഹം അതിന്റെ യോഗങ്ങളിൽആദ്ധ്യക്ഷം 
വഹിക്കേണ്ടതുമാണ്. 


- (3) ബോർഡ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ വിവിധ ചുമതലകളും ഉത്തരവാദി 
ത്വങ്ങളും വിനിർദ്ദേശിക്കേണ്ടതാണ്. 


- ( 4) സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഒരു മാസത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരിക്കലെങ്കിലും 
യോഗംചേരേണ്ടതാണ്. 


( 5) സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ ശുപാർശകൾ ഏകാഭിപ്രായമുള്ളതായിരിക്കേണ്ടതും 
ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് അംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ 
വ്യത്യാസം ഉളള സംഗതിയിൽ തീരുമാനത്തിനായി അത് ബോർഡിന്റെമുൻപാകെ വയ്ക്ക 
പ്പെടേണ്ടതുമാണ്. . 


- 6. 8 -ാം വകുപ്പിനുപകരം പുതിയ വകുപ്പ് ചേർക്കൽ.- പ്രധാന ആക്ടിലെ 8 -ാം 
വകുപ്പിനു പകരം താഴെപ്പറയുന്ന വകുപ്പ്ചേർക്കേണ്ടതാണ്, അതായത്:-- 

“ 8. ബോർഡിൽ അധികാരങ്ങൾ നിക്ഷിപ്തമാക്കൽ. - 2008 - ലെ മദ്രാസ് ഹിന്ദു 
മത ധർമ്മ എൻഡോവ്മെന്റുകൾ ( ഭേദഗതി) ആക്ടിന്റെ പ്രാരംഭത്തിനു മുൻപ് മലബാർ 
പ്രദേശത്തെ വിവിധ മതസ്ഥാപനങ്ങളെ സംബന്ധിച്ച്, കമ്മീഷണറും, ഡെപ്യൂട്ടികമ്മീഷ 
ണർമാരും, അസിസ്റ്റന്റ്കമ്മീഷണർമാരും, പ്രാദേശിക കമ്മിറ്റികളും നിർവ്വഹിച്ചിരുന്നതോ 
നടത്തിയിരുന്നതോ ആയ, ഈ ആക്റ്റിൻ കീഴിലുള്ള എല്ലാ അധികാരങ്ങളും കർത്തവ്യ 
ങ്ങളും, ബോർഡിന്റെരൂപവൽക്കരണത്തോടെ അതിൽ നിക്ഷിപ്തമാക്കേണ്ടതാണ്. . 


7. 8എ മുതൽ 8ഡി വരെയുള്ള പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർക്കൽ. -- പ്രധാന 
ആക്ടിലെ 8 -ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത് - 


- “8എ . ബോർഡ്മുഖേനയുള്ള മേൽനോട്ടവും നിയന്ത്രണവും. -- 2008 - ലെ മദ്രാസ് 
ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ ( ഭേദഗതി) ആക്റ്റിന്റെ പ്രാരംഭത്തിനു മുൻപ്, കമ്മീ 
ഷണറും, ഡെപ്യൂട്ടികമ്മീഷണർമാരും, അസിസ്റ്റന്റ് കമ്മീഷണർമാരും, പ്രാദേശിക കമ്മിറ്റി 
കളും ഈ ആക്റ്റിൻ കീഴിൽ നിർവ്വഹിച്ചിരുന്ന ഏതെങ്കിലും അധികാരമോ നടത്തിയിരുന്ന 
ഏതെങ്കിലും കർത്തവ്യമോ, ബോർഡിന്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ഈ 
ആക്റ്റിലെ മറ്റ് വ്യവസ്ഥകൾക്കും വിധേയമായി, ബോർഡിലെഉദ്യോഗസ്ഥന്മാരായി, ബോർഡ് 
അത്തരം അധികാരങ്ങൾ അവർക്ക് ഏർപ്പിച്ചു കൊടുത്തിരുന്നാലെന്നപോലെ അധികാര 
ങ്ങൾ നിർവ്വഹിക്കേണ്ടതും കർത്തവ്യങ്ങൾതുടർന്നും നടത്തേണ്ടതുമാണ്. 

- 8ബി. മതസ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള ഭരണ നിർവ്വഹണംഏറ്റെടുക്കലും ക്ഷേത 
ജീവനക്കാരുടെയും ക്ഷേമനിധി പദ്ധതിയുടെയും മേൽനോട്ടവും: - ( 1) ട്രസ്റ്റികൾ ബോർഡി 
നോട്ഏതെങ്കിലും മതസ്ഥാപനത്തിന്റെ നടത്തിപ്പ് നിരുപാധികമായി ഏറ്റെടുക്കുന്നതിന് 
അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ബോർഡിന് അതിന്റെ നേരിട്ടുള്ള നടത്തിപ്പ്ഏറ്റെടുക്കുന്നതിന് 
അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


10 


(2) ബോർഡിന് ക്ഷേത്രങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും സേവന 
വ്യവസ്ഥകളും ശമ്പളഘടനയും സമയാസമയങ്ങളിൽ നിശ്ചയിക്കുന്നതിനും ക്രമപ്പെടുത്തു 
ന്നതിനും അതിന്റെ പ്രാവർത്തികമാക്കലിൽ മേൽനോട്ടം വഹിക്കുന്നതിനുമുള്ളഅധികാരം 
ഉണ്ടായിരിക്കുന്നതാണ്. 

( 3) ബോർഡിന് ക്ഷേത്രങ്ങളിലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയുംഗുണ 
ത്തിനായി നിർണ്ണയിക്കപ്പെടാവുന്ന പ്രകാരം ഒരു ക്ഷേമനിധി പദ്ധതി നടത്തിക്കൊണ്ട് 
പോകാവുന്നതാണ്. 

- 8സി. ബോർഡിലെ ഉദ്യോഗസ്ഥൻമാരും ജീവനക്കാരും. ( 1) സർക്കാരിന്, 
ഗവൺമെന്റ് ജോയിന്റ് സെക്രട്ടറിയുടെ പദവിയിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ, അയാൾ 
ഹിന്ദുമതത്തിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നയാളും ദൈവത്തിലും ക്ഷേത്രാരാധനയിലും വിശ്വ 
സിക്കുന്ന ഒരാളുമാണെങ്കിൽ, സർക്കാർ നിശ്ചയിക്കുന്ന അങ്ങനെയുള്ള നിബന്ധനകളിലും 
ഉപാധികളിൻമേലും ബോർഡിന്റെ കമ്മീഷണറായി നിയമിക്കാവുന്നതും അദ്ദേഹം ബോർ 
ഡിന്റെ സെക്രട്ടറിയായും കൂടിചുമതല വഹിക്കേണ്ടതുമാണ്. 

(2 ) അദ്ദേഹം ബോർഡിന്റെഎല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കുന്ന ബോർഡിന്റെ 
ചീഫ് എക്സിക്യൂട്ടീവ്ഓഫീസർ ആയിരിക്കേണ്ടതാണ്. 

- (3) അദ്ദേഹം, ബോർഡിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, മൂന്നു മാസത്തി 
ലൊരിക്കൽ, സർക്കാരിന്റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. 

( 4) ബോർഡിന്, ഈ ആക്റ്റിൻ കീഴിലുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ നിർവ്വ 
ഹിക്കുന്നതിനാവശ്യമായ അത്രയും എണ്ണം ഡെപ്യൂട്ടി കമ്മീഷണർമാരെയും, അസിസ്റ്റന്റ് 
കമ്മീഷണർമാരെയും, മറ്റ്ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും നിയമിക്കാവുന്നതാണ്. 

( 5) ബോർഡിന്, സർക്കാരിന്റെ അംഗീകാരത്തോടുകൂടി, അതിന് ആവശ്യമുള്ള 
അത്രയും എണ്ണം ബോർഡിന്റെഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും തസ്തികകൾസൃഷ്ടി 
ക്കാവുന്നതാണ്. 

(6 ) ( 4) -ാം ഉപവകുപ്പ് പ്രകാരം നിയമിക്കപ്പെടുന്ന ബോർഡിന്റെ ഉദ്യോഗസ്ഥരു 
ടെയും ജീവനക്കാരുടെയും ശമ്പളവുംബത്തകളും മറ്റ് സേവന വ്യവസ്ഥകളും നിർണ്ണയിക്ക 
പ്പെടാവുന്ന പ്രകാരത്തിലായിരിക്കേണ്ടതാണ്. 

- 8ഡി. കേരള പബ്ലിക് സർവ്വീസ് കമ്മീഷൻമുഖേന നിയമനം നടത്തണമെന്ന്. - 
കമ്മീഷണർ ഒഴികെ, ബോർഡിലെ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും എല്ലാ നിയമ 
നങ്ങളും നേരിട്ടുള്ള നിയമനം അവലംബിക്കുന്നിടത്ത്, കേരള പബ്ലിക്ക് സർവ്വീസ് കമ്മീ 
ഷൻ ഈ അധിക ചുമതല നിർവ്വഹിക്കുന്നതിനുവേണ്ടിഉണ്ടാക്കപ്പെട്ട നിയമപ്രകാരം കേരള 
പബ്ലിക് സർവ്വീസ് കമ്മീഷൻ നൽകുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഒരു 
തെരഞ്ഞെടുത്ത ലിസ്റ്റിൽ നിന്നും നടത്തപ്പെടേണ്ടതാണ്. ഉദ്യോഗാർത്ഥികളുടെ നിയമ 
നങ്ങൾക്കുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പബ്ലിക്ക് സർവ്വീസ്കമ്മീഷനിലെ ഒരു 
ഹിന്ദു അംഗത്തിന് അംഗങ്ങൾക്ക് അഭിമുഖം നടത്തിക്കുന്ന ചുമതല നിർവ്വഹിക്കാവുന്ന 
താണ്. , 


- 8. 13 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 13 -ാം വകുപ്പിൽ, (1) -ാം ഉപ 
വകുപ്പിനുപകരം താഴെപ്പറയുന്ന ഉപവകുപ്പുകൾ ചേർക്കേണ്ടതാണ്, അതായത്: 

“(1) ഓരോ പ്രാദേശിക കമ്മിറ്റിയിലും സർക്കാർ നിയമിക്കുന്ന താഴെപ്പറയുന്ന 
അംഗങ്ങൾഉണ്ടായിരിക്കേണ്ടതാണ്, അതായത്: 


( എ ) ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു ദാർശനികൻ; 


( ബി ) ഹിന്ദുമതത്തിൽപ്പെട്ട ഒരു സാമൂഹ്യ പരിഷ്കർത്താവ്; 

( സി) 14 -ാം വകുപ്പ് പ്രകാരം രൂപവൽക്കരിക്കപ്പെട്ടഏതെങ്കിലും ക്ഷേത്ര ഉപ 
ദേശക സമിതികളിലെ ഒരു അംഗം; 


( ഡി ) പട്ടികജാതി അല്ലെങ്കിൽ പട്ടികഗോത്ര വർഗ്ഗ സമുദായങ്ങളിൽനിന്നുള്ള 
ഒരു അംഗം; 


( ഇ ) ഒരു വനിതാ അംഗം; 
(എഫ്) രണ്ട്മറ്റ് അംഗങ്ങൾ. 


( 1എ ) “ അംഗങ്ങളിൽ ഒരാളെ അതിന്റെചെയർമാനായി സർക്കാർ നാമനിർദ്ദേശം 
ചെയ്യേണ്ടതാണ്. , 


9. 14 -ാം വകുപ്പിന് പകരം പുതിയ വകുപ്പ് ചേർക്കൽ. പ്രധാന ആക്ടിലെ 14 -ാം 
വകുപ്പിന് പകരംതാഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

- “14. ക്ഷേത്ര ഉപദേശക സമിതികൾ. (1) ഹൈന്ദവ ഭക്തന്മാരുടെമതിയായ പ്രാതി 
നിധ്യം ഉറപ്പുവരുത്തുന്ന ആവശ്യത്തിനുവേണ്ടി നിലവിലുള്ളആചാര അനുഷ്ഠാനങ്ങൾക്ക് 
അസംഗതമല്ലാത്ത തരത്തിൽ ഒരോ ക്ഷേത്രത്തിലും “( ക്ഷേത്രത്തിന്റെ പേര്) ക്ഷേത്ര ഉപദേ 
ശക സമിതി എന്ന പേരിൽ ഒരു സമിതി രൂപവൽക്കരിക്കാവുന്നതാണ്. 

- (2 ) (1) -ാം ഉപവകുപ്പ് പ്രകാരം രൂപീകരിക്കപ്പെടുന്ന ക്ഷേത്ര ഉപദേശക 
സമിതികളെ ബോർഡ് അംഗീകരിക്കേണ്ടതാണ്. 


(3 ) (1) -ാം ഉപവകുപ്പ് പ്രകാരമുള്ള ഒരു ക്ഷേത്ര ഉപദേശക സമിതിയുടെ 
ഘടന നിർണ്ണയിക്കപ്പെടാവുന്ന രീതിയിൽ ആയിരിക്കേണ്ടതാണ്. . 

10. 15 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്ടിലെ 15 -ാം വകുപ്പിൽ, “ ഏരിയാ 
കമ്മിറ്റി എന്ന വാക്കുകൾക്കുശേഷം “ ക്ഷേത്ര ഉപദേക സമിതി എന്ന വാക്കുകൾ 
കൂട്ടിച്ചേർക്കേണ്ടതാണ്. 

- 11. 16 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 16 -ാം വകുപ്പിൽ " ഏരിയാ കമ്മിറ്റി 
എന്ന വാക്കുകൾ വരുന്നിടത്തെല്ലാം, “ ഏരിയാ കമ്മിറ്റി അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതി 
എന്ന വാക്കുകൾ പകരം ചേർക്കേണ്ടതാണ്. 


12 . 19 എ മുതൽ 19 ഡി വരെയുള്ള വകുപ്പുകൾ ചേർക്കൽ. പ്രധാന ആക്ടിലെ 
19 -ാം വകുപ്പിനുശേഷംതാഴെപ്പറയുന്ന വകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “ 19 . എ . ഫയലുകളുടെയും നടപടികളുടെയും കൈമാറ്റം. (1) ഈ ആക്റ്റിൽ എന്തു 
തന്നെ അടങ്ങിയിരുന്നാലും, ബോർഡിന് അതിന്റെഏതൊരു ഉദ്യോഗസ്ഥന്റെയോ ഏരിയാ 
കമ്മിറ്റികളുടെയോ മുമ്പാകെ നിലവിലുള്ളഏതൊരു ഫയലും അല്ലെങ്കിൽ നടപടികളും 
വിളിച്ചുവരുത്തുന്നതിനും ആയത് സ്വയം തീർപ്പാക്കുന്നതിനോ ബോർഡിലെ മറ്റ് ഏതെ 
ങ്കിലും ഉദ്യോഗസ്ഥന്തീർപ്പാക്കുന്നതിലേയ്ക്കായി കൈമാറുന്നതിനോഉള്ള അധികാരമു 
ണ്ടായിരിക്കുന്നതാണ്. 


- (2 ) ഈ ആക്റ്റിൻ കീഴിൽ ഒരു കോടതിയിലേക്ക് ഒരു ഉത്തരവിനെതിരെ ഒരു 
അന്യായമോഅല്ലെങ്കിൽ വ്യവസ്ഥചെയ്തിട്ടുള്ള ഒരു ഉത്തരവ് ഒഴികെ, (1) -ാം ഉപ വകുപ്പ് 
പ്രകാരമുള്ള ബോർഡിന്റെ ഉത്തരവിന്മേൽ സങ്കടമുള്ളഏതൊരു കക്ഷിക്കും അയാൾ 
ഉത്തരവ് കൈപ്പറ്റിയ തീയതിമുതൽമൂന്ന്മാസങ്ങൾക്കകം സംസ്ഥാന സർക്കാരിന് അപ്പീൽ 
സമർപ്പിക്കാവുന്നതാണ്: 


എന്നാൽ സംസ്ഥാന സർക്കാർ,ഏതൊരു കക്ഷിക്കും ദോഷകരമായ യാതൊരു 
ഉത്തരവും അയാളെ കേൾക്കുന്നതിന് ന്യായമായ ഒരു അവസരം നൽകാതെ പുറപ്പെടുവി 
ക്കാൻ പാടുള്ളതല്ല. 


19 . ബി. കമ്മീഷന്റെ നിയമനം. - (1) ഈ ആക്റ്റിൽ എന്തുതന്നെ അടങ്ങിയി 
രുന്നാലും, സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനം വഴി, ബോർഡിന്റെഏതെങ്കിലും ക്രമക്കേടു 
കൾ, അഴിമതി, ദുർഭരണംഅല്ലെങ്കിൽ ഫണ്ടിന്റെ ദുർവിനിയോഗം തുടങ്ങിയ ആരോപണ 
ങ്ങളിന്മേൽ അന്വേഷണം നടത്തുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമായി ഒരു കമ്മീ 
ഷനെ നിയമിക്കാവുന്നതാണ്. 


- (2) (1) -ാം ഉപവകുപ്പുപ്രകാരം നിയമിക്കപ്പെട്ട കമ്മീഷൻ, ചീഫ് ജസ്റ്റീസുമായി 
കൂടിയാലോചിച്ച്, കേരള ഹൈക്കോടതിയിലെ ഒരു ഹിന്ദുവായ ഒരു സിറ്റിംഗ് ജഡ്ജി ആയി 
രിക്കേണ്ടതാണ്: 


- എന്നാൽ കേരള ഹൈക്കോടതിയിലെ ഒരു സിറ്റിംഗ് ജഡ്ജിയുടെ സേവനം ലഭ്യ 
മല്ലെങ്കിൽ, കേരള ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ഒരു ഹിന്ദുവായ , ഒരു ജഡ്ജിയെ 
അങ്ങനെയുള്ളകമ്മീഷനായി നിയമിക്കേണ്ടതാണ്. 


- (3 ) കമ്മീഷന്റെ കാലാവധിയും മറ്റ് നിയമന വ്യവസ്ഥകളും അങ്ങനെയുള്ള 
കമ്മീഷനെ നിയമിക്കുന്നഉത്തരവിൽ വിനിർദ്ദേശിക്കപ്പെട്ട പ്രകാരമായിരിക്കേണ്ടതാണ്. . 


1 


19 . സി . ബോർഡിനെ പിരിച്ചുവിടുന്നതിനോ അതിലംഘനം ചെയ്യുന്നതിനോ ഉള്ള 
സർക്കാരിന്റെ അധികാരം. - (1) ഈ ആക്റ്റിനാലോ അതിൻകീഴിലോ ബോർഡിൽ ചുമത്ത 
പ്പെട്ട കർത്തവ്യങ്ങൾ നിർവ്വഹിക്കുന്നതിൽ അത്തുടരെത്തുടരെ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നോ 
അതിന്റെ അധികാരങ്ങൾ അതിര് കടക്കുകയോ ദുരുപയോഗപ്പെടുത്തകയോചെയ്തിട്ടു 
ണ്ടെന്നോ സർക്കാരിന് അഭിപ്രായമുള്ളപക്ഷം, സർക്കാരിന്, ഗസറ്റ് വിജ്ഞാപനം വഴി, 
അങ്ങനെചെയ്യുവാനുള്ള കാരണം വ്യക്തമാക്കികൊണ്ട്, ബോർഡ് അതിന്റെ അധികാരങ്ങ 
ളിൽ വീഴ്ച വരുത്തുന്നുണ്ടെന്നോ അതിരു കടക്കുന്നുണ്ടെന്നോ, ദുരുപയോഗപ്പെടുത്തുന്നു 
ണ്ടെന്നോ, അതതുസംഗതിപോലെ പ്രഖ്യാപിക്കാവുന്നതും, കൂടാതെ 

( എ ) ഉത്തരവിൽ വിനിർദ്ദേശിച്ചേയ്ക്കാവുന്ന തീയതിയിൽ ബോർഡിലെ 
അംഗങ്ങളുടെഔദ്യോഗിക സ്ഥാനങ്ങൾ ഒഴിഞ്ഞതായി കരുതപ്പെടേണ്ടതും പ്രസ്തുത 
തീയതിയിലോ അതിനുമുൻപോ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ആവശ്യപ്പെ 
ടാവുന്നതും; അല്ലെങ്കിൽ 


( ബി ) വിജ്ഞാപനത്തിൽ വിനിർദ്ദേശിക്കപ്പെടുന്ന കാലത്തേയ്ക്ക് ബോർഡിനെ 
അതിലംഘനംചെയ്യേണ്ടതാണെന്ന് നിർദ്ദേശിക്കാവുന്നതുമാണ്; 


(2 ) ( 1) -ാം ഉപവകുപ്പുപ്രകാരമുള്ള ഒരു പ്രഖ്യാപനം പുറപ്പെടുവിച്ച കാരണ 
ത്താൽഔദ്യോഗിക സ്ഥാനം ഒഴിയുന്ന ബോർഡിലെ അംഗങ്ങൾക്ക്, സർക്കാർ മറ്റുവിധ 
ത്തിൽ നിർദ്ദേശിക്കാത്തപക്ഷം, വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നതിനോ പുനർനിയമന 
ത്തിനോഅയോഗ്യരാണെന്ന്കരുതാൻ പാടുള്ളതല്ല. 

19 . ഡി. അതിലംഘനം ചെയ്യലിന്റെ അനന്തരഫലം. - 19. സി വകുപ്പ്(1) -ാം ഉപ 
വകുപ്പുപ്രകാരം ഒരു അതിലംഘനം ചെയ്യൽ ഉത്തരവ് പാസ്സാക്കിയാൽ, താഴെപ്പറയുന്ന 
അനന്തര ഫലങ്ങൾഉണ്ടാകുന്നതാണ്, അതായത് - 

( എ ) ബോർഡിലെ എല്ലാ അംഗങ്ങളും, ഉത്തരവിൽ വിനിർദ്ദേശിക്കപ്പെടുന്ന തീയതി 
മുതൽ അവരുടെഔദ്യോഗിക സ്ഥാനങ്ങൾ ഒഴിയേണ്ടതാണ്; 

( ബി ) ഈ ആക്റ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ബോർഡോ പ്രസിഡന്റാ 
വിനിയോഗിക്കേണ്ടതോ നിർവ്വഹിക്കേണ്ടതോ ആയ എല്ലാ അധികാരങ്ങളും കർത്തവ്യങ്ങളും 
അതിലംഘനം ചെയ്യപ്പെട്ട കാലയളവിൽ, സർക്കാർ നിർദ്ദേശിക്കുന്ന ആളോ ആളുകളോ 
വിനിയോഗിക്കുകയോ നിർവ്വഹിക്കുകയോചെയ്യേണ്ടതും; കൂടാതെ 

- ( സി ) അതിലംഘനം ചെയ്യപ്പെട്ട കാലയളവ് അവസാനിക്കുന്നതിനു മുൻപ് 
തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതും ബോർഡ്പുനഃസംഘടിപ്പിക്കുന്ന ആവശ്യത്തിലേയ്ക്കായി 
നിയമനങ്ങൾ നടത്തേണ്ടതുമാണ്. 


13. പുതിയ അദ്ധ്യായം കൂട്ടിച്ചേർക്കൽ. -- പ്രധാന ആക്റ്റിലെ II -ാം അദ്ധ്യായത്തിന് 
ശേഷം താഴെപ്പറയുന്ന അദ്ധ്യായം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്. - 


14 


“അദ്ധ്യായം IIഎ 


ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ ( ഭരണ ) വകുപ്പ് 
നിർത്തലാക്കലും അതിന്റെആസ്തികളും, ബാദ്ധ്യതകളും, 

ജീവനക്കാരേയും ബോർഡിന് കൈമാറ്റം ചെയ്യലും 
- 19 ഇ . ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ (ഭരണ) വകുപ്പിന്റെ ആസ്ഥികളും 
ബാദ്ധ്യതകളും ബോർഡിന് കൈമാറ്റം ചെയ്യൽ. - (1) 7 -ാം വകുപ്പുപ്രകാരം ബോർഡ് 
രൂപവൽക്കരിക്കപ്പെടുന്നതോടെ, നിലവിലുളള ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ 
(ഭരണ) വകുപ്പ്( ഇതിനുശേഷം നിർത്തലാക്കപ്പെട്ട വകുപ്പ്എന്നാണ്പരാമർശിക്കപ്പെടുക) 
നിർത്തലാക്കപ്പെടേണ്ടതും അതിന്റെ എല്ലാ ആസ്തികളും ബാദ്ധ്യതകളും ഈ ആക്റ്റിൻ 
കീഴിൽ രൂപവൽക്കരിക്കപ്പെട്ട ബോർഡിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതും നിക്ഷിപ്തമാ 
ക്കപ്പെടേണ്ടതുമാണ്. 

-- ( 2) (1) -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളആസ്തികളിൽ ആ വകുപ്പിന് 
സ്വന്തമായിട്ടുള്ളതോ നിക്ഷിപ്തമായിട്ടുള്ളതോ അവരുടെ നടത്തിപ്പിലോ നിയന്ത്രണത്തിൻ 
കീഴിലോ ആയ എല്ലാ അവകാശങ്ങളും, അധികാരങ്ങളും സ്ഥാവരമോ ജംഗമമോ ആയ 
എല്ലാ വസ്തുക്കളും, അവയുടെഫണ്ടുകളും, മിച്ചമുള്ള പണം, ഏതെങ്കിലുംഉണ്ടെങ്കിൽ, 
മുതൽ മുടക്കുകളും, നിക്ഷേപങ്ങളും അങ്ങനെയുള്ളവസ്തുക്കളിൽഉള്ളതോഅല്ലെങ്കിൽ 
ഉണ്ടാകുന്നതോ ആയമറ്റെല്ലാ താൽപ്പര്യങ്ങളുംഅല്ലെങ്കിൽ അവകാശങ്ങളും, അവർ സൂക്ഷി 
ക്കുന്നതോ വച്ചുപോരുന്നതോ ആയ എല്ലാ കണക്കുബുക്കുകളും അല്ലെങ്കിൽ രേഖകളും 
ഉൾപ്പെടുന്നതായി കരുതപ്പെടേണ്ടതും അതിന്റെ ബാദ്ധ്യതകളിൽ ആ വകുപ്പിന്റെ നിർത്തലാ 
ക്കൽ സമയത്ത് നിലവിലുള്ളതും അതിനെ സംബന്ധിച്ചുള്ളതുമായ എല്ലാ കടങ്ങളും, ബാദ്ധ്യ 
തകളും, കടപ്പാടുകളും, എന്തുതന്നെ തരത്തിലുളളതായാലും, ഉൾപ്പെടുന്നതായും കരുതപ്പെ 
ടേണ്ടതാണ്. 


19 എഫ്. ബോർഡിൽ ആസ്തികളും ബാദ്ധ്യതകളും നിക്ഷിപ്തമാക്കുന്നതിന്റെ 
പ്രഭാവം: - (1) ഈ ആക്ട് പ്രകാരമോ അതിൻകീഴിലോ മറ്റു വിധത്തിൽ പ്രകടമായി വ്യവസ്ഥ 
ചെയ്തിട്ടില്ലാത്തപക്ഷം, വകുപ്പിന്റെ നിർത്തലാക്കലിനു തൊട്ടുമുമ്പ് നിലവിലിരുന്നതോ 
പ്രാബല്യമുണ്ടായിരുന്നതോആയതും അതിൽ ആ വകുപ്പോഅതിലെ ഏതെങ്കിലുംഉദ്യോ 
ഗസ്ഥൻമാരോ അധികാരികളോ ഒരു കക്ഷി ആയിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക്അനുകൂ 
ലമായിട്ടുള്ളതും ആയ എല്ലാ കോൺട്രാക്റ്റ്കൾക്കും കരാറുകൾക്കും മറ്റു പ്രമാണങ്ങൾക്കും, 
അത്ഏത് വിധത്തിലുള്ളതായാലും, ഈ ആക്റ്റിൻ കീഴിൽരൂപവൽക്കരിക്കപ്പെട്ട ബോർഡിന് 
എതിരായോ അനുകൂലമായോമുഴുവൻ പ്രാബല്യവും പ്രഭാവവുംഉണ്ടാകുന്നതും നിർത്ത 
ലാക്കപ്പെട്ട വകുപ്പിനോ അതിലെ ഉദ്യോഗസ്ഥൻമാർക്കോ അധികാരികൾക്കോ പകരം 
ബോർഡ് അതിൽ ഒരു കക്ഷിയായാലെന്നപോലെയോ അവ ബോർഡിന് അനുകൂലമായി 
ഏർപ്പെട്ടതോ പുറപ്പെടുവിച്ചതോഎന്ന പോലെയോപൂർണ്ണമായും ഫലപ്രദമായും നടപ്പാ 
ക്കുകയും പ്രാവർത്തികമാക്കുകയുംചെയ്യേണ്ടതാണ്. 


15 


- ( 2 ) നിർത്തലാക്കപ്പെട്ട വകുപ്പിന്റെയോ അതിനെതിരായിട്ടുള്ളതോ ആയ 
ഏതെങ്കിലും വ്യവഹാരമോ, അപ്പീലോ മറ്റ് നിയമ നടപടികളോ, അത്ഏത്തരത്തിലുള്ള 
തായാലും, നിലനിൽക്കുന്നുവെങ്കിൽ ആയത് ബോർഡിനോ അതിനെതിരായോതുടരേണ്ടതും 
നിയമ നടപടി സ്വീകരിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമാണ്. 

19ജി. നിർത്തലാക്കപ്പെട്ട വകുപ്പിലെ ജീവനക്കാർ. - (1) 7 -ാം വകുപ്പുപ്രകാരം 
ബോർഡ്രൂപവൽക്കരിക്കപ്പെടുമ്പോൾ, നിർത്തലാക്കപ്പെട്ട വകുപ്പിലെ എല്ലാമുഴുവൻ സമയ 
ജീവനക്കാരെയും ബോർഡിലെ അപ്രത്യക്ഷമായികൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെപ്പോലെ 
ശമ്പളവും ബത്തകളും പെൻഷൻ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ എല്ലാ പ്രായോഗിക 
ആവശ്യങ്ങൾക്കും വേണ്ടി ഒരു സർക്കാർ ജീവനക്കാരനായിതുടർന്നും കരുതപ്പെടേണ്ടതും 
2008 - ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ ( ഭേദഗതി) ആക്റ്റ്നിയമമാക്കാതി 
രുന്നുവെങ്കിൽ അവർക്ക് ലഭ്യമാകുമായിരുന്ന അതേ നിബന്ധനകളോടും സേവനോപാധിക 
ളോടും, അതേ അവകാശങ്ങളും ആനുകൂല്യങ്ങളും, എന്തെങ്കിലുമുണ്ടെങ്കിൽ, അതോടു 
കൂടിയും അവിടെഉദ്യോഗം വഹിക്കേണ്ടതും, ബോർഡ്ആയത് മാറ്റുന്നതുവരെതുടരേണ്ട 
തുമാണ്. 


-- ( 2) (1) -ാം ഉപവകുപ്പിലെ യാതൊന്നുംതന്നെ നിർത്തലാക്കപ്പെട്ട വകുപ്പിലെ 
ഒരു ജീവനക്കാരനെ അവരുടെ ശമ്പളവുംബത്തകളും സംരക്ഷിച്ചുകൊണ്ട് സർക്കാർ വിനിർദ്ദേ 
ശിക്കപ്പെടുന്ന അങ്ങനെയുള്ള കാലയളവിനുള്ളിൽ സർക്കാരിന്റെ മറ്റ് വകുപ്പുകളിൽ സേവനം 
അനുഷ്ഠിക്കുന്നതിന് ഓപ്ഷൻ നൽകുന്നതിൽ നിന്ന് തടയുന്നതല്ല . 


(3 ) സർക്കാരിന്, ബോർഡുമായി കൂടിയാലോചിച്ചതിനുശേഷം, പൊതുവായതോ 
പ്രത്യേകമായതോആയഉത്തരവ് വഴി (2 ) -ാം ഉപവകുപ്പുപ്രകാരം സർക്കാർ വിനിർദ്ദേശിക്ക 
പ്പെട്ട കാലയളവിനുള്ളിൽ ഓപ്ഷൻ നൽകിയവരും ഉത്തരവിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന 
വരുമായ ജീവനക്കാരെ അതിൽ പറഞ്ഞിരിക്കുന്ന തീയതിമുതൽ, സർക്കാരിന്റെ മറ്റ് വകു 
പ്പുകളിൽ സേവനം അനുഷ്ഠിക്കുന്നതിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്നുവെന്ന്, 
നിർദ്ദേശിക്കാവുന്നതാണ്. 

(4) (3) -ാം ഉപവകുപ്പിൻ കീഴിലുള്ളഉത്തരവിൽ വിനിർദ്ദേശിച്ചിരിക്കുന്ന തീയതി 
മുതൽ, ഉത്തരവിൽ നിർദ്ദേശിച്ചിരിക്കുന്നതും സർക്കാരിന്റെ മറ്റ് വകുപ്പുകളിൽ സേവനം 
അനുഷ്ഠിക്കാൻ അനുവദിച്ചു നൽകിയിട്ടുള്ളതുമായ ആളുകൾ ബോർഡിന്റെ ജീവനക്കാര 
ല്ലാതായിത്തീരുന്നതാണ്. 

( 5) (4 ) -ാം ഉപവകുപ്പിൻ കീഴിൽ സർക്കാർ ജീവനക്കാരനായിത്തീരുന്ന ഓരോ 
ആളും, സർക്കാർ തീരുമാനിക്കുന്ന അങ്ങനെയുള്ളഉദ്യോഗപ്പേരോടുകൂടിയും, 2008 - ലെ മദ്രാസ് 
ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ ( ഭേദഗതി) ആക്റ്റ് നിയമമാക്കിയിട്ടില്ലായിരുന്നുവെ 
ങ്കിൽ, അയാൾക്ക് ലഭിക്കുമായിരുന്ന അതേ വേതനത്തോടു കൂടിയും, അതേ നിബന്ധനക 
ളിലും ഉപാധികളിന്മേലും, അതേ അവകാശങ്ങളും, പ്രത്യേക അവകാശങ്ങളും,എന്തെങ്കിലും 
ഉണ്ടെങ്കിൽ, അതോടുകൂടിയും അയാളുടെഉദ്യോഗം അവിടെ വഹിക്കേണ്ടതും സർക്കാർ 
അയാളുടെ വേതനവും നിബന്ധനകളും ഉപാധികളും യഥാവിധി മാറ്റുന്നതു വരെ 
അപ്രകാരം തുടരേണ്ടതുമാണ്. 


( 6) ഈ വകുപ്പിലെ മുൻപറഞ്ഞ വ്യവസ്ഥകളിൽ എന്തുതന്നെ അടങ്ങിയിരു 
ന്നാലും, ഒരു ജീവനക്കാരന്റെ വേതനവും മറ്റ് നിബന്ധനകളും സേവന വ്യവസ്ഥകളും 
അയാൾക്ക് പ്രതികൂലമായി വ്യത്യാസപ്പെടുത്താൻ പാടുള്ളതല്ല . 

(7 ) (1) -ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്ക്, ( 3) -ാം ഉപ 
വകുപ്പിൻ കീഴിൽ ഓപ്ഷൻ സ്വീകരിച്ച് മറ്റ് വകുപ്പുകളിലേക്ക്സ്ഥലംമാറ്റപ്പെട്ടിട്ടുള്ള ജീവന 
ക്കാർക്കൊഴികെ, പെൻഷനും ഗ്രാറ്റുവിറ്റിയും,എന്തെങ്കിലുംഉണ്ടെങ്കിൽ, കൊടുക്കാനുള്ള 
ബാദ്ധ്യത ബോർഡിന്റെ ബാധ്യതയായിരിക്കുന്നതാണ്. 

(8) ഏതെങ്കിലും ആൾ, നിർത്തലാക്കപ്പെട്ട വകുപ്പിലെ ഒരു മുഴുവൻ സമയ 
ജീവനക്കാരനായിരുന്നോഎന്ന്എന്തെങ്കിലും പ്രശ്നം ഉദിക്കുകയാണെങ്കിൽ, ആ പ്രശ്നം 
സർക്കാരിലേക്ക് റഫർചെയ്യേണ്ടതും അതിന്മേലുള്ള സർക്കാരിന്റെ തീരുമാനം അന്തിമ 
മായിരിക്കുന്നതുമാണ്. 


19 എച്ച്. പ്രോവിഡന്റ്ഫണ്ടിലേയും അതുപോലുള്ളമറ്റ് ഫണ്ടുകളിലേയും ശേഖ 
രണം കൈമാറ്റം ചെയ്യൽ. (3) -ാം ഉപവകുപ്പിൻ കീഴിൽ ഓപ്ഷൻ സ്വീകരിച്ച് മറ്റ് വകുപ്പുക 
ളിലേക്ക് സ്ഥലംമാറ്റപ്പെട്ടിട്ടുള്ള ജീവനക്കാരുടേതൊഴികെ, 19ജി വകുപ്പ്(1) -ാം ഉപവകുപ്പിൽ 
പരാമർശിച്ചിട്ടുള്ള ആളുകളുടെ പ്രോവിഡന്റ്ഫണ്ട്അക്കൗണ്ടുകളിലും, സൂപ്പറാനുവേഷൻ 
ഫണ്ടിലും, അതുപോലെയുള്ളമറ്റു ഫണ്ടുകളിലും നിൽക്കുന്നതുകകൾ,എന്തെങ്കിലുമു 

ണ്ടെങ്കിൽ, അവ ബോർഡിലേക്ക് നിർത്തലാക്കപ്പെട്ട വകുപ്പ് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതും, 
പ്രസ്തുത ഫണ്ടുകളെ സംബന്ധിച്ചുള്ള ബാദ്ധ്യത ബോർഡിന്റെ ബാധ്യതയായിരി 
ക്കുന്നതുമാണ്. . 

- 14. 21-ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 21 -ാം വകുപ്പ് (1) -ാം ഉപ 
വകുപ്പിൽ “കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലെങ്കിൽ 
അങ്ങനെയുള്ളഉദ്യോഗസ്ഥർഅല്ലെങ്കിൽ കമ്മീഷണർ അധികാരപ്പെടുത്തിയ ഒരു മതപരമായ 
സ്ഥാപനത്തിലെ ജീവനക്കാർ എന്ന വാക്കുകൾക്ക് പകരം “ ബോർഡിലെ ഏതെങ്കിലും 
അംഗം അല്ലെങ്കിൽ ഏരിയാ കമ്മിറ്റി അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതി അല്ലെങ്കിൽ 
കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കമ്മീഷണർ അല്ലെങ്കിൽ 
അങ്ങനെയുള്ളഉദ്യോഗസ്ഥർഅല്ലെങ്കിൽ ബോർഡ് അധികാരപ്പെടുത്തിയ ബോർഡിലെ 
അല്ലെങ്കിൽ ഒരു മതപരമായ സ്ഥാപനത്തിലെ ജീവനക്കാർ, കമ്മീഷണർ എന്നീ 
വാക്കുകൾ ചേർക്കേണ്ടതാണ്. 


- 15 . 21എ വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 21എ വകുപ്പിൽ, - 

- (i) മാർജിനൽ ശീർഷകത്തിൽ, “കമ്മീഷണർ മുതലായ ”എന്ന വാക്കുകൾക്ക് 
പകരം “ പ്രസിഡന്റ്, അംഗം അല്ലെങ്കിൽ കമ്മീഷണർ മുതലായ ”എന്ന വാക്കുകൾ ചേർക്കേ 
ണ്ടതാണ്; 


17 


- (ii ) “കമ്മീഷണർ, ഡെപ്യൂട്ടികമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, ഒരു ഏരിയാ 
കമ്മിറ്റിയിലെഓരോ അംഗവും, മേൽനോട്ടത്തിനോ നിയന്ത്രണത്തിനോഉള്ള അധികാരം 
വഹിക്കുന്നഓരോ മറ്റ് ആളുകളും”എന്ന വാക്കുകൾക്ക്പകരം, “ പ്രസിഡന്റ്, ബോർഡിലെ 
അല്ലെങ്കിൽ ഏരിയാ കമ്മിറ്റിയിലെ അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതിയിലെ അംഗം, 
കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, ഉപദേശത്തിന്റെയോ 
നിയന്ത്രണത്തിന്റെയോ മേൽനോട്ടത്തിന്റെയോ അധികാരം വഹിക്കുന്നഓരോമറ്റ് ആളും 
എന്ന വാക്കുകൾ ചേർക്കേണ്ടതാണ്; 


16 . 23 -ാം വകുപ്പിന്റെ ഭേദഗതി. - - പ്രധാന ആക്സിലെ 23 -ാം വകുപ്പിൽ “ സർക്കാർ 
എന്ന വാക്കിന്ശേഷം “ ബോർഡ് എന്ന വാക്ക് കൂട്ടിച്ചേർക്കേണ്ടതാണ്. 


- 17. 76 -ാം വകുപ്പിന്റെ ഭേദഗതി. -- പ്രധാന ആക്റ്റിലെ 76 -ാം വകുപ്പിൽ, - 


- (i) “ സംസ്ഥാന സർക്കാർ എന്ന വാക്കുകൾ വരുന്നിടത്തെല്ലാം “ ബോർഡ്” 
എന്ന വാക്ക്പകരം ചേർക്കേണ്ടതാണ്; 

- ( ii) (4) -ാം ഉപവകുപ്പ് വിട്ടുകളയേണ്ടതാണ്. 
- 18. 77 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്സിലെ 77 -ാം വകുപ്പിൽ, “ സംസ്ഥാന 
സർക്കാർ ” എന്ന വാക്കുകൾക്ക് ശേഷം “ ബോർഡ് എന്ന വാക്ക് കൂട്ടിച്ചേർക്കേണ്ടതാണ്. 

19. 78 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 78 -ാം വകുപ്പ്(8 ) -ാം ഉപവകു 
പ്പിൽ, രണ്ട്സ്ഥലങ്ങളിൽ കാണുന്ന “ സംസ്ഥാന സർക്കാർ ” എന്ന വാക്കുകൾക്ക് ശേഷം 
“അല്ലെങ്കിൽ ബോർഡ് എന്ന വാക്കുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്. 

- 20. അദ്ധ്യായം IX - ലെ ശീർഷകത്തിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ അദ്ധ്യായം 
IX - ൽ “എൻഡോവ്മെന്റ് സ് അഡ്മിനിസ്ട്രേഷൻ ഫണ്ട് എന്ന ശീർഷകത്തിനു പകരം, 
“മലബാർ ദേവസ്വംഫണ്ട് എന്ന ശീർഷകം ചേർക്കേണ്ടതാണ്. 

- 21. 80 -ാം വകുപ്പിന് പകരം പുതിയ വകുപ്പ്ചേർക്കൽ. - - പ്രധാന ആക്സിലെ 80 -ാം 
വകുപ്പിനുപകരം താഴെപ്പറയുന്ന വകുപ്പ്ചേർക്കേണ്ടതാണ്, അതായത്: 

“80. സർക്കാരിൽ നിന്നുളള ഗ്രാന്റുകൾ. - സംസ്ഥാന സർക്കാർ, ഈ ആവശ്യ 
ത്തിലേക്കായി നിയമപ്രകാരം ഇതിലേക്കായി സംസ്ഥാന നിയമസഭ യഥാർഹമായ അപ്രാ 
പിയേഷൻ ചെയ്തതിനുശേഷം സംസ്ഥാന സർക്കാരിന് തോന്നുന്ന അങ്ങനെയുള്ളതുക 
കൾ, ഈ ആക്ടിന്റെ ആവശ്യങ്ങൾക്കായി, ഉപയോഗപ്പെടുത്തുന്നതിനായി ബോർഡിന് ഗ്രാന്റു 
കളായി നൽകേണ്ടതാണ്. . 


- 22 . 81 -ാം വകുപ്പിന് പകരം പുതിയ വകുപ്പ്ചേർക്കൽ. -- പ്രധാന ആക്റ്റിലെ 81 -ാം 
വകുപ്പിനുപകരം, താഴെപ്പറയുന്ന വകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത് - 


18 


- “81. ബോർഡിന്റെഫണ്ടുകൾ. - ( 1) ഈ ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് വിധേയ 
മായി, “മലബാർ ദേവസ്വം ഫണ്ട് എന്നറിയപ്പെടുന്ന ഒരു ഫണ്ട്, ബോർഡ് രൂപീകരിക്കേ 
ണ്ടതും, അങ്ങനെയുള്ള രൂപീകരണത്തിന്മേൽ ബോർഡിൽ നിക്ഷിപ്തമായിരിക്കുന്ന 
ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റുകൾ അഡ്മിനിസ്ട്രേഷൻ ഫണ്ട്, അത് അപ്രകാരം 
രൂപീകരിക്കപ്പെട്ട ഫണ്ടിൽ വരവു വയ്ക്കേണ്ടതുമാണ്. 

- ( 2) ബോർഡ് അവരുടെബന്ധപ്പെട്ട അക്കൗണ്ടുകളിൽ താഴെപ്പറയുന്ന വരവിന 
ങ്ങൾകണക്ക്ചേർക്കേണ്ടതാണ്, അതായത് - 

( എ ) 76 (1) -ാം വകുപ്പ് പ്രകാരം നൽകേണ്ടതായ എല്ലാ സംഭാവനകളും, 76 
(2) -ാം വകുപ്പ് പ്രകാരം നൽകേണ്ടതായ കൂടുതൽതുകകളും; 


- ( ബി ) സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഗ്രാന്റുകളും വായ്പകളും; 


( സി ) പൊതുജനങ്ങളിൽ നിന്നും, മറ്റ് നികായങ്ങളിലും സ്ഥാപനങ്ങളിലും നിന്നും 
ലഭിച്ച ഗ്രാന്റുകളും സംഭാവനകളും; 

( ഡി ) ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ളജംഗമ വസ്തുക്കൾ കാലാകാലങ്ങളിൽ 
വിറ്റു കിട്ടുന്ന പണം; 

( ഇ ) ബോർഡിന്റെഫണ്ടുകളുടെനിക്ഷേപങ്ങളിൽ നിന്നും കിട്ടുന്ന ആദായവും 
പലിശയും; കൂടാതെ 

(എഫ്) ബോർഡിന്റേതായതോഅല്ലെങ്കിൽ അതിന് ലഭിക്കുന്നതോ ആയ മറ്റ് 
എല്ലാപണവും. . 

23. 81എ മുതൽ 81സി വരെയുള്ള പുതിയ വകുപ്പുകൾ കൂട്ടിച്ചേർക്കൽ. - പ്രധാന 
ആക്റ്റിലെ 81 -ാം വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പുകൾ കൂട്ടിച്ചേർക്കേണ്ടതാണ്, 
അതായത്: 


- “81എ . ആഡിറ്റ്. - (1) ബോർഡ്, ഫണ്ടിലേക്കുള്ള എല്ലാ വരവിനത്തിന്റെയും 
അതിൽ നിന്നുള്ളചെലവിനത്തിന്റെയും കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കേണ്ടതാണ്. 

- (2) ബോർഡിന്റെ കണക്കുകൾ വർഷംതോറും ആഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. 

(3) 1994 - ലെ കേരള ലോക്കൽ ഫണ്ട് ആഡിറ്റ് ആക്ടിലെ (1994 - ലെ 14 ) 
വ്യവസ്ഥകളനുസരിച്ച് ലോക്കൽഫണ്ട്ആഡിറ്റ് ഡയറക്ടർ, ആഡിറ്റ് നടത്തേണ്ടതാണ്. 

- 81ബി. ഫണ്ടുകളുടെ നിക്ഷേപവും മുതൽമുടക്കും. - ഈ ആക്റ്റിലെ 
വ്യവസ്ഥകൾക്ക്വിധേയമായി, ബോർഡിന് അതിന്റെഫണ്ടുകൾഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിലോ, സഹകരണ ബാങ്കിലോ സർക്കാർ ട്രഷറിയിലോ നിക്ഷേപിക്കാവുന്നതും അല്ലെ. 
ങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയോ, ഭാരത സർക്കാരിന്റെയോ ഏതെങ്കിലും സെക്യൂരിറ്റി 
കളിൽ മുതൽമുടക്കുകയും ചെയ്യാവുന്നതാണ്. 


19 


“ 81സി. ബഡ്ജറ്റും ഭരണ റിപ്പോർട്ടും. (1) ബോർഡ്, ഓരോവർഷവും അടുത്ത 
സാമ്പത്തിക വർഷത്തേയ്ക്ക്, തൊട്ടു മുൻപുള്ള സാമ്പത്തിക വർഷം അവസാനിക്കുന്ന 
തിന്മൂന്നുമാസങ്ങൾക്ക് മുമ്പ് ബോർഡിന്റെ ഭരണത്തിൻ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെയും 
സ്ഥാപനങ്ങളുടെയും എൻഡോവ്മെന്റുകളുടെയും ഏകദേശ വരവുകളും ചെലവുകളും 
കാണിക്കുന്ന ഒരു ബഡ്ജറ്റ് സാമ്പത്തികവർഷത്തിൽതന്നെ തയ്യാറാക്കേണ്ടതാണ്. 


(2) ബോർഡ്ഓരോ സാമ്പത്തിക വർഷം അവസാനിച്ചതിനുശേഷം രണ്ട് 
മാസങ്ങൾക്കകം ആ വർഷത്തേക്കുള്ളഒരു വാർഷിക ഭരണ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതും, 
അതിനുശേഷം ഒരു മാസത്തിനകം സർക്കാർ നിർദ്ദേശിക്കുന്നത്ര എണ്ണം അതിന്റെ പകർപ്പു 
കൾ സർക്കാരിന് സമർപ്പിക്കേണ്ടതുമാണ്. 

- (3) ഭരണ റിപ്പോർട്ട് കിട്ടുന്ന ദിവസം മുതൽ ഒരു മാസത്തിനകം സർക്കാർ 
അത് നിയമസഭമുൻപാകെ വയ്ക്കേണ്ടതാണ്. . 


- 24. 94എ . എന്ന പുതിയ വകുപ്പ്കൂട്ടിച്ചേർക്കൽ. പ്രധാന ആക്ടിലെ 94 -ാം വകു 
പ്പിനുശേഷംതാഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത് - 


“94 എ . 1957 - ലെ കേരള ഭൂസംരക്ഷണ ആക്ടിന്റെ ബാധകമാക്കൽ. 
ബോർഡിന്റെയും മതസ്ഥാപനങ്ങളുടെയും സ്വന്തമായുള്ളഎല്ലാ ഭൂമിയും സർക്കാരിന്റെ 
ഭൂമിയായി, 1957 - ലെ കേരള ഭൂസംരക്ഷണ ആക്ടിന്റെ(1958 - ലെ 8) ആവശ്യത്തിലേയ്ക്കായി, 
കരുതപ്പെടേണ്ടതും ആ ആക്ടിലെ എല്ലാ വ്യവസ്ഥകളും എത്രത്തോളം ബാധകമായിരി 
ക്കുന്നുവോ, അത്രത്തോളം അങ്ങനെയുള്ളഭൂമിക്ക് ബാധകമായിരിക്കുന്നതാണ്. . 


- 25 . 99 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിലെ 99 -ാം വകുപ്പ് (1) -ാം ഉപ 
വകുപ്പിൽ, ഈ ആക്റ്റ് വ്യവസ്ഥ ചെയ്യുന്ന പ്രകാരം കോടതിയിലുള്ള ഒരു വ്യവഹാരമോ 
അപ്പീലോ സംബന്ധിച്ചല്ലാതെ ഏതൊരു നടപടിക്രമം സംബന്ധിച്ച്എന്ന വാക്കുകൾക്ക് 
ശേഷം “ ബോർഡിന്റെയോ”എന്ന വാക്ക്കൂട്ടിച്ചേർക്കേണ്ടതാണ്. 


- 26. 100എ . എന്ന പുതിയ വകുപ്പ്കൂട്ടിച്ചേർക്കൽ. പ്രധാന ആക്ടിലെ അദ്ധ്യായം 
XI- ൽ, 101-ാം വകുപ്പിന്മുൻപ്താഴെപ്പറയുന്ന വകുപ്പ്കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “ 100എ . നിർവ്വചനം. -- ഈ അദ്ധ്യായത്തിന്റെ ആവശ്യങ്ങൾക്കായി “ ബോർഡ്” 
എന്നാൽ 1926- ലെ മദ്രാസ് ഹിന്ദുമത എൻഡോവ്മെന്റുകൾ ആക്ടിലെ 10 -ാം വകുപ്പ് 
പ്രകാരം രൂപവൽക്കരിക്കപ്പെട്ട ബോർഡ്എന്നർത്ഥമാക്കുന്നു. 


- 27. പുതിയ പട്ടിക കൂട്ടിച്ചേർക്കൽ. - പ്രധാന ആക്റ്റിലെ I -ാം പട്ടികയ്ക്കുശേഷം 
താഴെപ്പറയുന്ന പട്ടിക കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 


20 


“ പട്ടിക - II 


[ 

7ഐ (2 ) -ാം വകുപ്പ് കാണുക) 
- 1. ബോർഡിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിനുവേണ്ടിയുള്ള യോഗത്തിൽ അദ്ധ്യ 
ക്ഷത വഹിക്കുവാൻ, ഗവർണ്ണർ നിയോഗിക്കുന്ന ആൾ, ( ഈ ചട്ടങ്ങളിൽ ഇനിമേൽ ചെയർമാൻ 
എന്നാണ്പരാമർശിക്കപ്പെടുക) നാമനിർദ്ദേശ പ്രതികകൾ സമർപ്പിക്കുന്നതിനുള്ളതീയതിയും 
സമയവും സ്ഥലവും നിശ്ചയിക്കേണ്ടതും നാമനിർദ്ദേശ പ്രതികകൾ സമർപ്പിക്കുന്നതിന് 
നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് ഏഴു പൂർണ്ണ ദിവസങ്ങൾക്ക്മുൻപ് നിയമസഭയിലെ ഹിന്ദു 
അംഗങ്ങളെ തെരഞ്ഞെടുപ്പുവഴി നികത്തേണ്ട സീറ്റുകളുടെഎണ്ണത്തിന്റെയും വിഭാഗത്തി 
ന്റെയും വിശദവിവരങ്ങൾ അറിയിക്കേണ്ടതുംആണ്. 


2. നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുന്നതിന് ചെയർമാൻ നിശ്ചയിച്ച സമയത്തി 
നിടയ്ക്ക് നിർദ്ദേശകനും, കേരള സംസ്ഥാന നിയമസഭയിലെ മറ്റൊരു ഹിന്ദു അംഗം 
അനുവാദകനായി ഒപ്പുവച്ചതും, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആളുടെ പേര് പ്രസ്താവിച്ചു . 
കൊണ്ടുള്ളതുമായ ഒരു നാമനിർദ്ദേശ പ്രതിക ചെയർമാന് സമർപ്പിച്ചുകൊണ്ട് ബോർഡിലെ 
അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന്, അയോഗ്യതയ്ക്കു വിധേയനല്ലാത്ത , ഒഴിവുളള 
വിഭാഗത്തിലുൾപ്പെടാൻ യോഗ്യതയുള്ള ഒരു ആളെ, സംസ്ഥാന നിയമസഭയിലെ ഏതൊരു 
ഹിന്ദു അംഗത്തിനും നാമനിർദ്ദേശം ചെയ്യാവുന്നതാണ്. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ആൾ 
നാമനിർദ്ദേശ പത്രിക ചെയർമാന് സമർപ്പിക്കുന്നതിന്മുൻപായി, തെരഞ്ഞെടുക്കപ്പെടുക 
യാണെങ്കിൽ, ബോർഡിലെ ഒരു അംഗമായി സേവനമനുഷ്ഠിക്കുവാൻ സമ്മതമാണെന്ന് 
പ്രസ്താവിച്ചുകൊണ്ട്, അതിൽ ഒപ്പ് വയ്ക്കേണ്ടതാണ്. 

3. ചെയർമാൻ, നാമനിർദ്ദേശ പ്രതികകൾ സ്വീകരിക്കുന്നതിന് നിശ്ചയിച്ച സമയം 
കഴിഞ്ഞയുടൻതന്നെ ഹാജരായിട്ടുള്ള സ്ഥാനാർത്ഥികളുടേയും നിർദ്ദേശകൻമാരുടേയും 
അനുവാദകൻമാരുടേയും സാന്നിദ്ധ്യത്തിൽ നാമനിർദ്ദേശ പ്രതികകളുടെ സൂക്ഷ്മപരിശോധന 
നടത്തേണ്ടതുംഏതൊരു അസാധുവായ നാമനിർദ്ദേശപ്രതികയുംതള്ളിക്കളയേണ്ടതുമാണ്. 

- 4. തെരഞ്ഞെടുപ്പ് നടത്താൻ ചെയർമാൻ നടപടി എടുക്കുന്നതിന്മുൻപായി ഏതു 
സമയത്തും നാമ നിർദ്ദേശം ചെയ്യപ്പെട്ട ഏതൊരാൾക്കും തന്റെ സ്ഥാനാർത്ഥിത്വം 
പിൻവലിക്കാവുന്നതാണ്. 


- 5. (1) ഒരു സ്ഥാനത്തേക്ക് ഒരു സ്ഥാനാർത്ഥി മാത്രമേഉള്ളൂ എങ്കിൽ, ചെയർമാൻ 
അയാളെ യഥാവിധി തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കേണ്ടതാണ്. 


( 2) ഒരു സ്ഥാനത്തിനുവേണ്ടിമത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെഎണ്ണംഒന്നിൽ 
കൂടു തലാ ണ ങ്കിൽ, അന്നേ ദിവ സമോ ചെയർമാൻ നിശ്ചയിക്കുന്ന മറ്റൊരു 
ദിവസമോ ഒരു വോട്ടെടുപ്പ്നടത്തേണ്ടതാണ്. 


- 21 


(3) ഒരു സ്ഥാനത്തേക്ക്, സ്ഥാനാർത്ഥിയാരുംതന്നെ ഇല്ലെങ്കിൽ എല്ലാ അർത്ഥ 
ത്തിലും ഒഴിവ് നികത്തുന്നതിനുവേണ്ടി ഒരു പുതിയ തെരഞ്ഞെടുപ്പ് എന്നപോലെ 
തെരഞ്ഞെടുപ്പ്നടപടികൾപുതിയതായിതുടങ്ങേണ്ടതാണ്. 

-- 6. ഈ ചട്ടങ്ങളുടെ ആവശ്യത്തിലേക്കായി, നിയമസഭയിലെ അംഗം എന്നാൽ 
നിയമസഭാംഗങ്ങൾക്കുവേണ്ടി നിർണ്ണയിച്ചിട്ടുള്ള പ്രതിജ്ഞ എടുത്തിട്ടുളളതും നിയമ 
സഭാംഗങ്ങളുടെരജിസ്റ്ററിൽ ഒപ്പ് വെച്ചിട്ടുള്ളതും ആയ ഒരംഗം എന്നർത്ഥമാകുന്നതാണ്. 

- 7. ആക്റ്റിലെ 7 -ാം വകുപ്പ്(3) -ാം ഉപവകുപ്പ്( ജി ) ഖണ്ഡപ്രകാരമുള്ള വനിതാ 
അംഗത്തിന്റെ സ്ഥാനത്തിനുവേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലെ എല്ലാ ഹിന്ദു 
അംഗങ്ങൾക്കും ഒരു വോട്ട് ഉണ്ടായിരിക്കുന്നതും, ( എച്ച്) ഖണ്ഡപ്രകാരമുള്ള മറ്റ് രണ്ട് 
അംഗങ്ങളുടെ സ്ഥാനങ്ങൾക്കുവേണ്ടിഓരോ വോട്ടു വീതവുംഉണ്ടായിരിക്കുന്നതുമാണ്. 

8. ചെയർമാൻ നിശ്ചയിക്കുന്ന തീയതിയിലും സമയത്തുംസ്ഥലത്തും വോട്ടെടുപ്പ് 
നട ത്തേണ്ടതും വോട്ടെടുപ്പ് അവസാനിച്ചതിനു ശേഷം ഉടൻതന്നെ വോട്ടെ ണ്ണൽ 
നടത്തേണ്ടതുമാണ്. 

- 9. ചെയർമാൻ, ഓരോ സ്ഥാനത്തേക്കും ഏറ്റവും കൂടുതൽ വോട്ടു നേടിയ 
സ്ഥാനാർത്ഥിയെ, തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കേണ്ടതാണ്. 


- 10 . തുല്യ എണ്ണം വോട്ടുകളുടെ സംഗതിയിൽ, നറുക്കെടുപ്പിലൂടെഫലം തീരുമാനി 
ക്കേണ്ടതാണ്. . 

- 28. റദ്ദാക്കലും ഒഴിവാക്കലും. (1) 2008- ലെ മദ്രാസ് ഹിന്ദുമത ധർമ്മ എൻഡോവ്മെന്റ 
കൾ ( ഭേദഗതി) ഓർഡിനൻസ്(2009 - ലെ 36) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 

-- (2 ) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും പ്രസ്തുതഓർഡിനൻസ് പ്രകാരം 
ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ട് പ്രകാരം ചെയ്തതോചെയ്തതായി കരുതപ്പെടുന്നതോ 
ആയഏതെങ്കിലും കാര്യമോ എടുത്തതോഎടുത്തതായി കരുതപ്പെടുന്നതോ ആയ ഏതെ 
ങ്കിലും നടപടിയോ ഈ ആക്ട് പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആക്ടിൻകീഴിൽ 
ചെയ്തതോഎടുത്തതോആയികരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ) 


എസ്. കുമാരി സുധ, 
നിയമവകുപ്പ്അഡീഷണൽ സെക്രട്ടറി. 


